Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


© 


കേരള സര്‍ക്കാര്‍ 





Government of Kerala Reg. No. KL/TV(N)/634/2021 -2023 


2021 





കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ഫെ്രുവരി 16 








തിരുവനന്തപുരം, 16th February 2021 
വാല്യം 10 ചൊവ്വ നമ്പര്‍ 
1196 കുംഭം 4 7 
Vol. X Thiruvananthapuram, 4th Kumbham 1196 No. 
1942 മാഘം 27 
Tuesday 


27th Magha 1942 








PART 111 


Commissionerate of Land Revenue 


16th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1164 





Kollam Taluk 
പരസ്യം 


() 


നമ്പര്‍ ബി2-139656/2020. 2020 സെപ്റ്റംബര്‍ 25. 


കൊല്ലം താലൂക്കില്‍ കൊറ്റങ്കര വില്ലേജില്‍ ചന്ദനത്തോപ്പ്‌, 
വിളയില്‍ വീട്ടില്‍ ഷാജഹാന്‍ s/o സൂലൈമാന്‍കൂഞ്ഞ്‌ 
16-10-2018-ല്‍ മരണപ്പെട്ടുപോയതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ 
ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ 
പരേതന്റെ ഭാരൃ ടി വീട്ടില്‍ മല്ലിക ബോധിപ്പിച്ചുവന്ന 
അപേക്ഷയിന്‍മേല്‍ കൊറ്റങ്കര വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ 
അനന്തരാവകാശികളാണെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌, 
നമ്പര്‍ ബന്ധം 
1 മല്ലിക, എഫ്‌. ഭാര്യ 43 
2 റുക്സാന, എം. മകള്‍ 21 
3 ജാസ്ന, എസ്‌. 53 19 
4 സെയ്ദലി, എസ്‌. മകന്‍ 7 
5 സുബൈദ മാതാവ്‌ 65 


(പരേതന്റെ പിതാവ്‌ ജീവിച്ചിരിപ്പില്ല.?) 


മേല്‍ക്കാണിച്ച മൈനര്‍ മകന്‍ അപേക്ഷകയുടെ 
സംരക്ഷണത്തില്‍ കഴിഞ്ഞുവരുന്നതും മൈനറിനുവേണ്ടി 
അപേക്ഷക സംരക്ഷക എന്ന നിലയില്‍ മൊഴി ഹാജരാക്കിയി 
രുന്നതിനാലും പരേതന്റെ അവകാശികള്‍ മേല്‍ക്കാണിച്ച 
വരാണെന്ന്‌ കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പ്പസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസ 
ത്തിനുള്ളില്‍ ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. 
കാലാവധിക്കുശേഷമോ തപാലിലോ ഹാജരാക്കുന്ന 
ആക്ഷേപങ്ങള്‍ പരിഗണനാര്‍ഹമല്ലാത്തതാണ്‌. 


(2) 


നമ്പര്‍ ബി2-14177/2020. 2020 സെപ്റ്റംബര്‍ 25. 


കൊല്ലം താലൂക്കില്‍ ഇരവിപുരം വില്ലേജില്‍ തെക്കുംഭാഗം, 
കോട്ടൂര്‍ പടിഞ്ഞാറ്റതില്‍ വീട്ടില്‍ സുനില്‍ ആന്റണി S/o 
കാര്‍ലോസ്‌ 4-10-2019-ല്‍ മരണപ്പെട്ടുപോയതായും വിവിധ 
ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കണമെന്ന്‌ കാണിച്ച്‌ പരേതന്റെ ഭാരൃ ടി വീട്ടില്‍ 
എയ്ഞ്ചല്‍ ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്‍മേല്‍ ഇരവിപുരം 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
യതില്‍ താഴെ പറയുന്നവര്‍ അനന്തരാവകാശികളാണെന്ന്‌ 
അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 എയ്ഞ്ചല്‍ ഭാര്യ 38 

2 മേരി ട്രീസ്‌, എ. എസ്‌ മകള്‍ 14 

3 ലയ സുനില്‍ [ഴി 13 

4 ഡാനിയല്‍ മകന്‍ 10 

5 എസ്തര്‍ മകള്‍ 8 


90 


മേല്‍ക്കാണിച്ചു മൈനര്‍ മക്കള്‍ അപേക്ഷാകക്ഷിയുടെ 
സംരക്ഷണത്തില്‍ കഴിഞ്ഞു വരുന്നതും മൈനറുകള്‍ക്ക്‌ വേണ്ടി 
അപേക്ഷക സംരക്ഷക എന്ന നിലയില്‍ മൊഴി ഹാജരാക്കിയിരു 
ന്നതിനാലും പരേതന്റെ അവകാശികള്‍ മേല്‍ക്കാണിച്ച 
വരാണെന്ന്‌ കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ഈ 
പരസ്യം ഗസ്റ്റില്‍ പപസിദ്ധപ്പെടുത്തി കൃതൃം 30 ദിവസ 
ത്തിനുള്ളില്‍ ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. 
കാലാവധിക്കു ശേഷമോ തപാലിലോ ഹാജരാക്കുന്ന 
ആക്ഷേപങ്ങള്‍ പരിഗണനാര്‍ഹമല്ലാത്തതാണ്‌. 


(3) 


നമ്പര്‍ ബി2-14390/2020. 2020 സെപ്റ്റംബര്‍ 29. 


കൊല്ലം താലൂക്കില്‍ ശക്തികുളങ്ങര വില്ലേജില്‍ 
കന്നിമേല്‍ ചേരി, കൊച്ചു തുരുത്തിയില്‍ രാജ്രേര്ദരന്‍പിള്ള 
14-8-2020-ല്‍ മരണപ്പെട്ടുപോയതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ 
ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ 
കാണിച്ച്‌ പരേതന്റെ ഭാരൃ ടി വീട്ടില്‍ അജിത കുമാരി 
ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്‍മേല്‍ ശക്തികുളങ്ങര 
വില്ലേജാഫീസര്‍ മുഖാന്തിരം 
നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ അനന്തരാവകാശികളാണെന്ന്‌ 
അറിയുന്നു. 


അവകാശ വിചാരണ 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 അജിത കുമാരി ഭാര്യ 48 

2 ശ്രീലക്ഷ്മി, എ. ആര്‍. മകള്‍ 23 

3 ശ്രീപ്രിയ, എ. ആര്‍. [ഴി 20 

4 മീനാക്ഷി അമ്മ മാതാവ്‌ 72 


പരേതന്റെ അവകാശികള്‍ മേല്‍ക്കാണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസൃം ഗസറ്റില്‍ 
.പസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്ട ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്കുശേഷമോ 
തപാലിലോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണനാര്‍ഹ 
മല്ലാത്തതാണ്‌. 


(4) 


നമ്പര്‍ ബി2-14099 /2020. 2020 സെപ്റ്റംബര്‍ 25. 


കൊല്ലം താലൂക്കില്‍ ഇളമ്പള്ളൂര്‍ വില്ലേജില്‍ 
തടത്തില്‍ പുത്തന്‍വീട്ടില്‍ ശ്യാമള, ഐ. 


27-1-2017-ല്‍ മരണപ്പെട്ടു പോയതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ 


ചെരുമ്പുഴ 


ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ 
കാണിച്ച്‌ പരേതയുടെ മകന്‍ ടി വീട്ടില്‍ പ്രദീപ്‌ ബോധിപ്പിച്ചുവന്ന 
അപേക്ഷയിന്‍മേല്‍ ഇളമ്പള്ളൂര്‍ വില്ലേജാഫീര്‍ മുഖാന്തിരം 


അവകാശ വിചാരണ നടത്തിയതില്‍ താഴെ 
പറയുന്നവര്‍ അനന്തരാവകാശികളാണെന്ന്‌ അറിയുന്നു. 
ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 പ്രദീപ്‌ മകന്‍ 40 
2 പ്രമീള മകള്‍ 38 


(പരേതയുടെ ഭര്‍ത്താവ്‌ ജീവിച്ചിരിപ്പില്ല.?) 


16th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1165 





പരേതയുടെ അവകാശികള്‍ മേല്‍ക്കാണിച്ച 
വരാണെന്ന്‌ കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ (പസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസ 
ത്തിനുള്ളില്‍ ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. 
കാലാവധിക്കുശേഷമോ തപാലിലോ ഹാജരാക്കുന്ന 


ആക്ഷേപങ്ങള്‍ പരിഗണനാര്‍ഹമല്ലാത്തതാണ്‌. 


(5) 


നമ്പര്‍ ബി2-14407/2020. 2020 സെപ്റ്റംബര്‍ 29. 


കൊല്ലം താലൂക്കില്‍ ശക്തികുളങ്ങര വില്ലേജില്‍ 
കുരീപ്പുഴ, വിവേകാനന്ദ നഗര്‍ 143 12-യില്‍, കളരി തെക്കതില്‍ 
(ചിത്തിര) മുരുകന്‍ 25-5-2019-G38 മരണപ്പെട്ടുപോയതായും 
വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ പരേതന്റെ ഭാരൃ ടി വീട്ടില്‍ 
ജയലക്ഷ്മി ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്‍മേല്‍ 
ശക്തികുളങ്ങര വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ അനന്തരാവകാശി 
കളാണെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ജയലക്ഷ്മി ഭാര്യ 37 
2 ആദി കേശവ്‌ മകന്‍ 10 
3 ആകര്‍ഷ ” 4 


പരേതന്റെ അവകാശികള്‍ മേല്‍ക്കാണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്ൃം ഗസറ്റില്‍ 
്രസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്കു 
ശേഷമോ തപാലിലോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണനാര്‍ഹമല്ലാത്തതാണ്‌. 


(6) 


നമ്പര്‍ ബി2-10749/2020. 2020 ജൂലൈ 30. 


തലപ്പിള്ളി താലൂക്കില്‍ പെരിങ്ങണ്ടൂര്‍ വില്ലേജില്‍ 
അത്താണി, സില്‍ക്ക്‌ നഗര്‍, സിത്താര 11/617-ല്‍ കെ. ശിവാനന്ദന്‍ 
ട/0 കുഞ്ഞുപിള്ള 31-7-2019-ല്‍ മരണപ്പെട്ടുപോയതായും 
വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ പരേതന്റെ ഭാര്യ മയ്യനാട്‌ 
വില്ലേജില്‍ നടുവിലക്കര ആലയത്തു വീട്ടില്‍ രാജി, വി. 
ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്‍മേല്‍ മയ്യനാട്‌, പെരിങ്ങണ്ടൂര്‍ 
വില്ലേ ജാഫീസര്‍മാര്‍ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ അനന്തരാവകാശികളാണെന്ന്‌ 
അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 വിനുരാജ്‌, എസ്‌. ആര്‍. മകന്‍ 38 
2 വിമല്‍രാജ്‌, എസ്‌. ആര്‍. ” 36 
3 സന്ദീപ്‌ രാജ്‌, എസ്‌. ആര്‍. മകന്‍ 32 
4 സച്ചിന്‍രാജ്‌, എസ്‌. ആര്‍. - 29 
5 രാജി, വി. ഭാര്യ 62 


(പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.) 


Gaz. No. 7/2021/DTP (CLR). 


91 


പരേതന്റെ അവകാശികള്‍ മേല്‍ക്കാണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസൃം ഗസറ്റില്‍ 
.പസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്കു 
ശേഷമോ തപാലിലോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണനാര്‍ഫമല്ലാത്തതാണ്‌. 


(7) 


നമ്പര്‍ ബി2-3257/2021. 2021 ഫ്െ/ബുവരി 11. 


കൊല്ലം താലൂക്കില്‍ കല്ലുവാതുക്കല്‍ വില്ലേജില്‍ 
അടുതല പി. ഒ., നടയ്ക്കല്‍ ബിജി ഭവനില്‍ ബിജി, ജെ. 
19-12-2020-ല്‍ മരണപ്പെട്ടുപോയതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ 
ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ 
പരേതയുടെ ഭര്‍ത്താവ്‌ അടുതല പി. ഒ., വരിഞ്ഞം ചരുവിള 
പുത്തന്‍ വീട്ടില്‍ രാജേഷ്‌, ആര്‍. ബോധിപ്പിച്ചുവന്ന 
അപേക്ഷയിന്‍മേല്‍ കല്ലുവാതുക്കല്‍ വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തിയതില്‍ താഴെ 
പറയുന്നവര്‍ അനന്തരാവകാശികളാണെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 രാജേഷ്‌, ആര്‍. ഭര്‍ത്താവ്‌ 33 
2 വിഹാന്‍ രാജേഷ്‌ മകന്‍ 1 


പരേതയുടെ അവകാശികള്‍ മേല്‍ക്കാണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസൃം ഗസറ്റില്‍ 
.പസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്കു 
ശേഷമോ തപാലിലോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണനാര്‍ഫമല്ലാത്തതാണ്‌. 


(8) 


നമ്പര്‍ ബി3-14851/2020. 2020 ഒക്ടോബര്‍ 6. 


കൊല്ലം താലൂക്കില്‍ തഴുത്തല വില്ലേജില്‍ 
ഉമയനല്ലൂര്‍ പി.ഒ., കണ്ണമ്പള്ളി നിസാം മന്‍സിലില്‍ 
സെയിനുലാബ്ദീന്‍ 11-6-2020-ല്‍ മരണപ്പെട്ടുപോയതായും 
വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ കാണിച്ച്‌ പരേതന്റെ ഭാര്യ ടി 
വീട്ടില്‍ ഫാത്തിമബീവി ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്‍മേല്‍ 
തഴുത്തല വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ അനന്തരാവകാശികളാണെന്ന്‌ 
അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഫാത്തിമബീവി ഭാര്യ 70 
2 നിസാം, എസ്‌. മകന്‍ 45 
3 അബ്ദൂള്‍സലിം, എസ്‌. » കി 


(പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.?) 


പരേതന്റെ അവകാശികള്‍ മേല്‍ക്കാണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസൃം ഗസറ്റില്‍ 
.പസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്കു 
ശേഷമോ തപാലിലോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണനാര്‍ഫമല്ലാത്തതാണ്‌. 


16th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1166 





(9) 


നമ്പര്‍ ബി2-2380/2021. 2021 ഫെബ്രുവരി 3. 


കൊല്ലം താലൂക്കില്‍ തൃക്കടവൂര്‍ വില്ലേജില്‍ 
കുരീപ്പുഴ പി. ഒ., പെരിനാട്‌, തേവരഴികത്ത്‌ റ്റി. പി. പോള്‍ 
8/0 ഫെലിക്സ്‌ 10-11-2020-ല്‍ മരണപ്പെട്ടുപോയതായും വിവിധ 
ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ കാണിച്ച്‌ പരേതന്റെ ഭാരൃ ടി 
വീട്ടില്‍ സിസിലി ബോധിപ്പിച്ചു വന്ന അപേക്ഷയിന്‍മേല്‍ 
തൃക്കടവൂര്‍ വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ അനന്തരാവകാശികളാണെന്ന്‌ 
അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സിസിലി ഭാര്യ 67 
2 ബോബന്‍ പോള്‍ മകന്‍ 46 
3 സൂനില്‍ പോള്‍ [ഴി 44 
4 ബിജു പോള്‍ [ഴി 43 


പരേതന്റെ അവകാശികള്‍ മേല്‍ക്കാണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്ൃം ഗസറ്റില്‍ 
്രസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്കു 
ശേഷമോ തപാലിലോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണനാര്‍ഹമല്ലാത്തതാണ്‌. 


(10) 


നമ്പര്‍ ബി3-19029/2020. 2020 നവംബര്‍ 27. 


കൊല്ലം താലൂക്കില്‍ പരവൂര്‍ വില്ലേജില്‍ കുറുമണ്ടൽ 
ചേരിയില്‍ വിജയവിലാസ്‌ വീട്ടില്‍ എന്‍. തങ്കപ്പന്‍ 28-2-2020-ല്‍ 
മരണപ്പെട്ടുപോയതായും വിവിധ ആവശ്ുങ്ങള്‍ക്ക്‌ 
ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ 
പരേതന്റെ ഭാര്യ ടി വീട്ടില്‍ വിജയകുമാരി, ജി. ബോധിപ്പിച്ചുവന്ന 
അപേക്ഷയിന്‍ മേല്‍ പരവൂര്‍ വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ 
അനന്തരാവകാശികളാണെന്ന്‌ അറിയുന്നു. 


ക്രമ Gold പരേതനുമായുള്ള വയസ്‌, 
നമ്പര്‍ ബന്ധം 
1 വിജയകുമാരി, ജി. ഭാര്യ 71 
2 അഞ്ജന, af. gi. മകള്‍ 49 
3 അനുപമ, വി.റ്റി. മ 
4 ശ്രീചിര്ര, എസ്‌. മരുമകള്‍ 


(പരേതന്റെ മാതാപിതാക്കള്‍, ഒരു മകന്‍ എന്നിവര്‍ 
ജീവിച്ചിരിപ്പില്ല.) 


പരേതന്റെ അവകാശികള്‍ മേല്‍ക്കാണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്ൃം ഗസറ്റില്‍ 
ര്രസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്കു 
ശേഷമോ തപാലിലോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണനാര്‍ഹമല്ലാത്തതാണ്‌. 


92 


(1) 


നമ്പര്‍ enils-19099/2020. 2020 നവംബര്‍ 25. 


കൊല്ലം താലൂക്കില്‍ പരവൂര്‍ വില്ലേജില്‍ കുറുമണ്ടൽ 
ചേരിയില്‍ കോട്ടവിള വീട്ടില്‍ ഗിരീഷ്‌ കുമാര്‍ 27-6-2020-ല്‍ 
മരണപ്പെട്ടുപോയതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 


നല്‍കണമെന്ന്‌ കാണിച്ച്‌ പരേതന്റെ മാതാവ്‌ ടി വീട്ടില്‍ 


ഹാജരാക്കുന്നതിന്‌ ഒരു 
ശാന്തകുമാരി ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്‍മേല്‍ 
വില്ലേജാഫീസര്‍ 

നടത്തിയതില്‍ 


പരവൂര്‍ മുഖാന്തിരം 
താഴെ 


അനന്തരാവകാശികളാണെന്ന്‌ അറിയുന്നു. 


അവകാശ 


വിചാരണ പറയുന്നവര്‍ 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ശാന്തകുമാരി മാതാവ്‌ 74 
2 ഷ്വാഹിന ഭാര്യ 25 
3 നൂറ ഫാത്തിമ മകള്‍ 2 


(പരേതന്റെ പിതാവ്‌ ജീവിച്ചിരിപ്പില്ല.) 


പരേതന്റെ അവകാശികള്‍ മേല്‍ക്കാണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസൃം ഗസറ്റില്‍ 
.പസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്കു 
ശേഷമോ തപാലിലോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണനാര്‍ഫമല്ലാത്തതാണ്‌. 


(12) 


നമ്പര്‍ ബി3-19183/2020. 2020 നവംബര്‍ 27. 


കൊല്ലം താലൂക്കില്‍ പരവൂര്‍ വില്ലേജില്‍ പൊഴിക്കര 
ചേരിയില്‍ കൊച്ചുവീട്‌ വീട്ടില്‍ സി. അംബികകൂമാരിഅമ്മ 
11-8-2019-ല്‍ മരണപ്പെട്ടുപോയതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കണമെന്ന്‌ കാണിച്ച്‌ പരേതയുടെ മകന്‍ ടി വീട്ടില്‍ 


ഹാജരാക്കുന്നതിന്‌ ഒരു 
ഡി. രഞ്ജിത്ത്‌ ബോധിപ്പിച്ചു വന്ന അപേക്ഷയിന്‍മേല്‍ 
പരവൂര്‍ വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ അനന്തരാവകാശികളാണെന്ന്‌ 
അറിയുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ദാസന്‍കുട്ടി ഭര്‍ത്താവ്‌ 78 
2 രഞ്ജിത്‌, ഡി. മകന്‍ 40 
(പരേതയുടെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.) 


പരേതയുടെ അവകാശികള്‍ മേല്‍ക്കാണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസൃം ഗസറ്റില്‍ 
രപസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്കു 
ശേഷമോ തപാലിലോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണനാര്‍ഫമല്ലാത്തതാണ്‌. 


16th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1167 





(13) 


നമ്പര്‍ ബി3-19200/2020. 2020 നവംബര്‍ 25. 


കൊല്ലം താലൂക്കില്‍ നെടുമ്പന വില്ലേജില്‍ നെടുമ്പന 
അനില്‍ നിവാസില്‍ ബാലകൃഷ്ണപിള്ള 31-7-2020-ല്‍ 
മരണപ്പെട്ടുപോയതായും വിവിധ 


ഹാജരാക്കുന്നതിന്‌ 


ആവശ്യങ്ങള്‍ക്ക്‌ 
ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കണമെന്ന്‌ കാണിച്ച്‌ പരേതന്റെ ഭാരൃ ടി വീട്ടില്‍ 
ആനന്ദവല്ലി ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്‍മേല്‍ 
നെടുമ്പന വില്ലേജാഫീസര്‍ മുഖാന്തിരം 
താഴെ 


അനന്തരാവകാശികളാണെന്ന്‌ അറിയുന്നു. 


അവകാശ 


വിചാരണ നടത്തിയതില്‍ പറയുന്നവര്‍ 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ആനന്ദവല്ലി ഭാര്യ 69 
2 വത്സല മകള്‍ 53 
3 അംബിക [ഴി 49 
4 ബേബി, എ. 5 48 


(പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.) 


പരേതന്റെ അവകാശികള്‍ മേല്‍ക്കാണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്ൃം ഗസറ്റില്‍ 
പ്രസി ദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്കു 
ശേഷമോ തപാലിലോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണനാര്‍ഹമല്ലാത്തതാണ്‌. 


(14) 


നമ്പര്‍ ബി3-19230/2020. 2020 നവംബര്‍ 25. 


തിരുവനന്തപുരം താലൂക്കില്‍ വട്ടിയൂര്‍ക്കാവ്‌ വില്ലേജില്‍ 
തോപ്പുമുക്ക്‌ ആര്‍ടെക്‌ രോഹണി GB II വീട്ടില്‍ 
രുഗ്മിണിയമ്മ 29-9-2020-ല്‍ മരണപ്പെട്ടു പോയതായും വിവിധ 
ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ കാണിച്ച്‌ പരേതയുടെ മകള്‍ ടി 
വീട്ടില്‍ രേഖരാമകൃഷ് ണന്‍ ബോധിപ്പിച്ചുവന്ന 
അപേക്ഷയിന്‍മേല്‍ വട്ടിയൂര്‍ക്കാവ്‌, പനയം വില്ലേജാഫീസര്‍മാര്‍ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തിയതില്‍ താഴെ 
പറയുന്നവര്‍ അനന്തരാവകാശിയാണെന്ന്‌ അറിയുന്നു. 


പേര്‍ പരേതയുമായുള്ള വയസ്‌ 
ബന്ധം 
രേഖരാമകൃഷ്ണന്‍ മകള്‍ 48 
(പരേതയുടെ മാതാപിതാക്കളും ഭര്‍ത്താവും 


അവിവാഹിതനായിരുന്ന ഒരു മകനും ജീവിച്ചിരിപ്പില്ല.) 


പരേതയുടെ ഏക അവകാശി മേല്‍ക്കാണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ 
രസി ദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്കു 
ശേഷമോ തപാലിലോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണനാര്‍ഹമല്ലാത്തതാണ്‌. 


93 


(15) 


നമ്പര്‍ enils-19404/2020. 2020 നവംബര്‍ 25. 


കൊല്ലം താലൂക്കില്‍ കോട്ടപ്പുറം വില്ലേജില്‍ 
പരവൂര്‍ പി. ഒ., കോട്ടപ്പുറം ബാബു നിവാസില്‍ ഷീല, ആര്‍. 
5-6-2018-ല്‍ മരണപ്പെട്ടു പോയതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ 
ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കണമെന്ന്‌ കാണിച്ച്‌ പരേതയുടെ ഭര്‍ത്താവ്‌ ടി വീട്ടില്‍ 
ബാബു, ആര്‍. ബാധിപ്പിച്ചുവന്ന അപേക്ഷയിന്‍മേല്‍ കോട്ടപ്പുറം 
വില്ലേജാഫീസര്‍ 


മുഖാന്തിരം അവകാശ വിചാരണ 


നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ അനന്തരാവകാശികളാണെന്ന്‌ 


അറിയുന്നു. 
ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ആര്‍. ബാബു ഭര്‍ത്താവ്‌ 62 
2 ബിന്ധ്യ മകള്‍ 32 
3 കണ്ണന്‍ മകന്‍ 28 
(പരേതയുടെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.) 


പരേതയുടെ അവകാശികള്‍ മേല്‍ക്കാണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസൃം ഗസറ്റില്‍ 
.പസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്കു 
ശേഷമോ തപാലിലോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണനാര്‍ഫമല്ലാത്തതാണ്‌. 


(൫) 


നമ്പര്‍ enils-19527 /2020. 2020 നവംബര്‍ 25. 


കൊല്ലം താലൂക്കില്‍ പരവൂര്‍ വില്ലേജില്‍ കൂനയില്‍ 
വിജു ഭവനില്‍ വിജയന്‍ 19-6-2020-ല്‍ മരണപ്പെട്ടുപോയതായും 
വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ പരേതന്റെ ഭാര്യ ടി വീട്ടില്‍ ശാന്ത 
ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്‍മേല്‍ പരവൂര്‍ വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തിയതില്‍ താഴെ 
പറയുന്നവര്‍ അനന്തരാവകാശികളാണെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ശാന്ത ഭാര്യ 67 
2 വിജുലാല്‍ മകന്‍ 36 
3 വിനുലാല്‍ - 33 


(പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.?) 


പരേതന്റെ അവകാശികള്‍ മേല്‍ക്കാ ണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസുൃം ഗസറ്റില്‍ 
രപസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്കു 
ശേഷമോ തപാലിലോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണനാര്‍ഫമല്ലാത്തതാണ്‌. 


16th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1168 





(17) 


നമ്പര്‍ ബി3-19546/2020. 2020 നവംബര്‍ 25. 


കൊല്ലം താലൂക്കില്‍ പൂതക്കുളം വില്ലേജില്‍ നെടിയവിള 
കിഴക്കതില്‍ (കൈലാസം) വീട്ടില്‍ മണിചനന്രന്‍പിള്ള 
26-8-2020-ല്‍ മരണപ്പെട്ടുപോയതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ 
ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കണമെന്ന്‌ കാണിച്ച്‌ പരേതന്റെ ഭാരൃ ടി വീട്ടില്‍ 
ആശ, എ. എസ്‌. ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്‍മേല്‍ 
പൂതക്കുളം വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ അനന്തരാവകാശിയാണെന്ന്‌ 


അറിയുന്നു. 


പേര്‍ പരേതനുമായുള്ള വയസ്‌ 
ബന്ധം 
ആശ, എ. എസ്‌. ഭാര്യ 42 


(പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. പരേതന്‍ 
സന്താനരഹിതനായിരുന്നു.) 


പരേതന്റെ ഏക അവകാശി മേല്‍ക്കാണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ 
ര്രസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്കു 
ശേഷമോ തപാലിലോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണനാര്‍ഹമല്ലാത്തതാണ്‌. 


(18) 


നമ്പര്‍ ബിദ3-19915/2020. 2020 നവംബര്‍ 30. 


കൊല്ലം താലൂക്കില്‍ പനയം വില്ലേജില്‍ ചെമ്മക്കാട്‌ 
പണ്ടാരവിള വീട്ടില്‍ ഗോപാലകൃഷ്ണപിള്ള 4-7-2017-ല്‍ 
മരണപ്പെട്ടുപോയതായും 


വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ 


ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കണമെന്ന്‌ കാണിച്ച്‌ പരേതന്റെ മകള്‍ ടി വീട്ടില്‍ 
രതികകുമാരിഅമ്മ ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്‍മേല്‍ 
പനയം വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ അനന്തരാവകാശികളാണെന്ന്‌ 


അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഇന്ദിരഭായി അമ്മ ഭാര്യ 76 
2 രമണന്‍പിള്ള മകന്‍ 51 
3 രതികകുമാരിയമ്മ മകള്‍ 48 


(പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.) 


പരേതന്റെ അവകാശികള്‍ മേല്‍ക്കാണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ 
ര്രസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്കു 
ശേഷമോ തപാലിലോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണനാര്‍ഹമല്ലാത്തതാണ്‌. 


94 


(19) 


നമ്പര്‍ ബി2-1678/2021. 2021 ജനുവരി 22. 


കൊല്ലം താലൂക്കില്‍ മീനാട്‌ വില്ലേജില്‍ ചാത്തന്നൂര്‍ ഏറം, 
മുള്ളേത്താന്‍ വില്ലയില്‍ തങ്കരാജന്‍, എം. എന്‍. 22-12-2020-ല്‍ 
മരണപ്പെട്ടുപോയതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ 
ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ 
മകന്‍ നിഷൂു 


അപേക്ഷയിന്‍മേല്‍ മീനാട്‌ വില്ലേജാഫീസര്‍ മുഖാന്തിരം 


പരേതന്റെ രാജന്‍ ബോധിപ്പിച്ചുവന്ന 
അവകാശ വിചാരണ നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ 


അനന്തരാവകാശികളാണെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 പ്രസന്നകുമാരി, പി. ഭാര്യ 69 
2 നിഷു രാജന്‍ മകന്‍ 40 
3 നിഷ രാജന്‍ മകള്‍ 38 


(പരേതന്റെ മാതാവ്‌ ജീവിച്ചിരിപ്പില്ല.) 


പരേതന്റെ അവകാശികള്‍ മേല്‍ക്കാ ണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസൃം ഗസറ്റില്‍ 
രപസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്കു 
ശേഷമോ തപാലിലോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണനാര്‍ഫമല്ലാത്തതാണ്‌. 


(20) 


നമ്പര്‍ ബിദ3-134/2021. 2021 ജനുവരി 8. 


കൊല്ലം താലൂക്കില്‍ വടക്കേവിള വില്ലേജില്‍ 
വടക്കേവിള പി. ഒ., നെഹ്റു നഗര്‍ 90, ലക്ഷ്മിവിലാസത്തില്‍ 
ദേവരാജന്‍ 1-10-2020-ല്‍ മരണപ്പെട്ടുപോയതായും വിവിധ 
ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ കാണിച്ച്‌ പരേതന്റെ ഭാരൃ 
ടി വീട്ടില്‍ വി. സുശീല ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്‍മേല്‍ 
വടക്കേവിള, ഇളമ്പള്ളൂര്‍ വില്ലേജാഫീസര്‍മാര്‍ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ 


അനന്തരാവകാശികളാണെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 വി. സുശീല ഭാര്യ 23 
2 ദീപ്തി, ഡി. എസ്‌. മകള്‍ 48 
3 ദീപു, ഡി. എസ്‌. മകന്‍ 45 


(പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.) 


പരേതന്റെ അവകാശികള്‍ മേല്‍ക്കാണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസുൃം ഗസറ്റില്‍ 
രപസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്കു 
ശേഷമോ തപാലിലോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണനാര്‍ഫമല്ലാത്തതാണ്‌. 


16th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1169 





(21) 


നമ്പര്‍ enis-6158/2020. 2021 ജനുവരി 23. 


കൊല്ലം താലൂക്കില്‍ കോട്ടപ്പുറം വില്ലേജില്‍ 


തെക്കുംഭാഗം പി. ഒ., ഷൈമാലയത്തില്‍ അഷ്റഫ്‌ 
3-10-2019-ല്‍ മരണപ്പെട്ടുപോയതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ 
ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കണമെന്ന്‌ കാണിച്ച്‌ പരേതന്റെ ഭാരൃ ടി വീട്ടില്‍ 
ഷീബ അഷ്റഫ്‌ ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്‍മേല്‍ 
കോട്ടപ്പുറം വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ അനന്തരാവകാശികളാണെന്ന്‌ 


അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഷീബ അഷ്റഫ്‌ ഭാര്യ 51 
2 ഷൈമ അഷ്റഫ്‌ മകള്‍ 31 
3 റംല ബീവി മാതാവ്‌ 95 
4 അബ്ദുള്‍ കലാം സഹോദരന്‍ 57 
5 ഷിഹാബുദ്ദീന്‍ [ഴി 53 


(പരേതന്റെ പിതാവ്‌ ജീവിച്ചിരിപ്പില്ല.) 


പരേതന്റെ അവകാശികള്‍ മേല്‍ക്കാണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്ൃം ഗസറ്റില്‍ 
രസി ദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്കു 
ശേഷമോ തപാലിലോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണനാര്‍ഹമല്ലാത്തതാണ്‌. 


താലൂക്കാഫീസ്‌, 
കൊല്ലം. 
6D 


(പ്പ) 


തഹശീൽദാർ. 


Karunagappally Taluk 


ലേല പരസ്യം 


നമ്പര്‍ സി2-13967/2017. 2021 ഫെബ്രുവരി 2. 


കരുനാഗപ്പള്ളി താലൂക്കില്‍ കരുനാഗപ്പള്ളി വില്ലേജില്‍ 
ബ്ലോക്ക്‌ നമ്പര്‍ 10-ല്‍ റീസര്‍വ്വെ 439/12-ല്‍ പെട്ട്‌ 08.09 ആര്‍സ്‌ 
ഭൂമി കരുനാഗപ്പള്ളി ഫയര്‍ സ്റ്റേഷന്‍ നിര്‍മ്മാണത്തിനായി 
കൈമാറ്റം ചെയ്യുന്നതിനുവേണ്ടി ടി സ്ഥലത്ത്‌ സ്ഥിതി 
ചെയ്യുന്ന മരങ്ങള്‍ വിറക്‌ ഉപയോഗത്തിനായി ലേലം 
ചെയ്യുന്നതിന്‌ ഉത്തരവായിട്ടുള്ളതാണ്‌. ടി സ്ഥലത്ത്‌ 11 
മാവുകള്‍, 4 തെങ്ങുകള്‍, 4 പ്ലാവുകള്‍ എന്നിവ സ്ഥിതി 
ചെയ്യുന്നുണ്ട്‌. ടി മരങ്ങള്‍ക്ക്‌ എല്ലാം കൂടി ₹ 25,418 (ഇരുപത്തി 
അയ്യായിരത്തി നാനൂറ്റി പതിനെട്ട്‌ രൂപാ മാത്രം) രൂപ വില 
നിശ്ചയിച്ച്‌ നല്‍കിയിട്ടുള്ളതാണ്‌. ടി മരങ്ങള്‍ 27-2-2021-90 
തീയതി രാവിലെ 11 മണിക്ക്‌ കരുനാഗപ്പള്ളി വില്ലേങാഫീസില്‍ 
വച്ച്‌ പരസ്യമായി ലേലം ചെയ്യുവാന്‍ തീരുമാനിച്ചിട്ടുള്ളതാണ്‌. 
ടി ലേലത്തില്‍ പങ്കെടുക്കേണ്ടതും ഏറ്റവും കൂടുതല്‍ തുകയ്ക്ക്‌ 
ലേലം വിളിക്കുന്ന ആളുടെ പേരില്‍ ലേലം താല്‍ക്കാലികമായി 
ഉറപ്പിക്കുകയും നിരത്ദ്രവൃം കഴിച്ചുള്ള ലേല തുകയും 


Gaz. No. 7/2021/DTP (CLR). 


95 


നിയമാനുസൃത നികുതിയും അപ്പോള്‍തന്നെ ഒടുക്കേണ്ടതും 
ലേലം സ്ഥിരീകരിച്ചുകൊണ്ട്‌ ഉത്തരവ്‌ ലഭിക്കുന്ന മുറയ്ക്ക്‌ 
ലേലം കൊണ്ടയാള്‍ സ്വന്തം ചെലവില്‍ ലേലസാധനങ്ങള്‍ 
നീക്കം ചെയ്യേണ്ടതുമാണ്‌. സാധാരണ സര്‍ക്കാര്‍ 
ലേലങ്ങള്‍ക്കുള്ള എല്ലാ നിബന്ധനകളും ടി ലേലത്തിനും 
ബാധകമായിരിക്കും. കൂടുതല്‍ വിവരങ്ങള്‍ക്ക്‌ കരുനാഗപ്പള്ളി 
വില്ലേജാഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്‌. 


താലൂക്കാഫീസ്‌, (ഒപ്പ്‌) 
കരുനാഗപ്പള്ളി. തഹശീല്‍ദാര്‍ 


പരസ്യം 
() 


നമ്പര്‍ സി-3008/2020. 2020 സെപ്റ്റംബര്‍ 29. 


കരുനാഗപ്പള്ളി താലൂക്കില്‍ അയണിവേലിക്കുളങ്ങര 
വില്ലേജില്‍ പട. തെക്കുംമുറിയില്‍ രാജനന്ദനം വീട്ടില്‍ 
രാജന്‍, ആര്‍. 27-11-2017-G8 മരണപ്പെട്ടു പോയിട്ടുളളതാണ്‌. 
പരേതന്റെ പേരിലുള്ള അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി 
ടി വീട്ടില്‍ മാലതി സമര്‍പ്പിച്ചിരുന്ന അപേക്ഷയിന്‍മേല്‍ 
അയണിവേലിക്കുളങ്ങര വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണം 
നടത്തിയതിലും അവകാശ വിചാരണ നടത്തിയതിലും 
മരണ സര്‍ട്ടിഫിക്കറ്റ്‌ പ്രകാരവും രാജന്‍, ആര്‍. 27-11-2017-ല്‍ 
മരണമടഞ്ഞുവെന്നും പരേതന്റെ അവകാശികളായി താഴെ 
പറയുന്നവര്‍ മാര്രമാണുള്ളതെന്നും അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 മാലതി ഭാര്യ 57 
2 ജിഷാ രാജ്‌ മകള്‍ 32 
3 ജിതിന്‍ ജെ. രാജ്‌ മകന്‍ 29 


(പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.) 


പരേതന്റെ നിയമാനുസൃത അവകാശികള്‍ മേല്‍വിവരിച്ചവര്‍ 
മാര്തമാണെന്ന്‌ കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ 
ഈ പരസ്യം കേരള സര്‍ക്കാര്‍ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തിയ 
തീയതി മുതല്‍ 30 ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്ടു 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞും തപാല്‍ മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഥണിക്കുന്നതല്ല. 


(2) 


നമ്പര്‍ സി-5847/2020. 2020 സെപ്റ്റംബര്‍ 29. 


കരുനാഗപ്പള്ളി താലൂക്കില്‍ പന്മന വില്ലേജില്‍ 
ചോല മുറിയില്‍ ശ്രീഭവനം വീട്ടില്‍ ശങ്കരനാരായണപിള്ള 
21-2-2020-ല്‍ മരണപ്പപെട്ടുപോയിട്ടുളളതാണ്‌. പരേതന്റെ 
പേരിലുള്ള അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി ടി വീട്ടില്‍ വിജയമ്മ 
സമര്‍പ്പിച്ചിരുന്ന അപേക്ഷയിന്‍മേല്‍ പന്മന, മൈനാഗപ്പള്ളി, 
ക്ലാപ്പന വില്ലേജാഫീസര്‍മാര്‍ മുഖേന അന്വേഷണം 
നടത്തിയതിലും അവകാശ വിചാരണ നടത്തിയതിലും 
മരണ സര്‍ട്ടിഫിക്കറ്റ്‌ ര്രകാരവും ശങ്കരനാരായണപിള്ള 
21-2-2020-ല്‍ മരണമടഞ്ഞുവെന്നും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്നവര്‍ മാത്രമാണുള്ളതെന്നും 


അറിയുന്നു. 


